Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 18th June 2013 

2013 ജൂൺ 18 
28th Jyaishta 1935 
1935 ജ്യേഷ്ഠം 28 


- 


ക . 25 


| 25 


വാല്യം 2 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

- നടപടിക്രമം 
( ഹാജർ ശ്രീ . കെ . ഗോപാലൻ) 


- (1) 


നമ്പർ ജെ . 7410 / 2008. 

2013 മേയ് 13 . 
വിഷയം: - എം . എൽ. ആർ. ആക്ട് - തിരൂർ 

താലൂക്ക്, തൃപ്രങ്ങോട് വില്ലേജ്, റീ സർവെ 
70/ 6 - ൽപ്പെട്ട 10 സെന്റ് സി . കെ . ഭൂമി 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യു ന്നത്- 
അ നു മതി നൽകി ഉത്ത ര വാ കു ന്നത്- 

സംബന്ധിച്ച്. 
സൂചന : - 1. ശ്രീ . കോഴിശ്ശേരി പട്ടത്ത് രാധാകൃഷ്ണൻ 

s / o പാർവ്വതി അ മ്മ എന്ന വരുടെ 
11 - 11- 2008 - ലെ അ പേക്ഷ . 
2. തിരൂർ തഹശീൽദാരുടെ ബി6 - 12378 / 08 നമ്പർ 

-- റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, തൃപ്രങ്ങോട് വില്ലേജ്, റീ . സർവ്വ 
70/6- ൽപ്പെട്ട 10 സെന്റ് സി. കെ . ഭൂമി എം. എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
സൂചന ( 1 ) പ്രകാരം അപേക്ഷ ലഭി ക്കു ക യു ണ്ടാ യി . ടി . 
അപേക്ഷയിൻമേൽ തിരൂർ തഹശീൽദാർ സൂചന (2 ) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 


അപേക്ഷാ ഭൂമി കൊട ക്ക ൽ സബ് രജി സ് ടാർ 
ഓഫീസിലെ 4114 / 1/ 08 നമ്പർ ജന്മം തീരാ ധാ ര പ കാരം 
അടു വണ്ണി മൊയ്തീൻ കുട്ടി ഹാജി മകൻ അബൂ ബക്കർ 
എന്നയാളിൽ നിന്നും അപേക്ഷകന് കൈവശം സിദ്ധിച്ചിട്ടുള്ളതാ 
ണെന്നും ടി സർവെ നമ്പ രിലെ 15 സെന്റിൽ നിന്നും 
റോഡിനും വഴിക്കുമായി പോയ സ്ഥലം ഒഴിച്ച് ബാക്കി ടി 
സർവെ നമ്പരിൽ 10 സെന്റ് നി . കെ . കുളം മാത്രമാണുള്ള 
തെന്നും, ടി കു ള ത്തിനോട് ചേർന്ന് വട ക്കു ഭാഗത്ത് 
അപേക്ഷകൻ വീടു വച്ച് താമസിക്കു ന്നു ണ്ടെന്നും ടി ഭൂമി 
പഞ്ചായത്തിനു പതിച്ചു നൽകിയ പുറമ്പോക്കിലോ, റവന്യൂ 
പുറമ്പോക്കിലോ ഉൾപ്പെട്ടതല്ലാത്തതും സ്വകാര്യ സ്വത്തായി 

കൈവശം വെച്ചുവരുന്നതാണെന്നും, ടി ഭൂമി പട്ടയഭൂമിയാക്കി 
- മാറ്റുന്നതിൽ എതിർപ്പില്ലായെന്നും കാണിച്ച് അയൽ ഭൂവുടമകൾ 
സമ്മ ത പത്രം നൽകി യിട്ടു ണ്ട ന്നും തഹ ശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. ടി ഭൂമി ഗ്രാമപഞ്ചായത്തിൽ നിക്ഷിപ്ത 
മ ല്ലാ യെന്ന് കാണിച്ചുള്ള സാക്ഷ്യപ്രതം ത്യപ ങ്ങോട് 
ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി 31- 1- 2009 - ലെ എ2/ 150/ 08 - 09 
നമ്പരായി നൽകിയിട്ടുണ്ട്. 


തഹശീൽദാരുടെറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 

രജി സ്റ്റർചെയ്യു ന്നത്- അ നു മതി നൽകി 
സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 
നോട്ടീസ് നൽകിയതനുസരിച്ച് 14 - 6- 2012 - ന് ടിയാൻ ഹാജരാകു 

സൂചന :- (1) ക ാ ച രി പ റ മ്പി ൽ ശ ങ്കു ണ്ണി 
കയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു . 5- 7 -2012 - ന് സ്ഥലം 

s/ o കണ്ണപ്പൻ പൊറുക്കര, എന്നയാളുടെ 
പരിശോധിച്ചു . അപേക്ഷക്കാധാരമായ റീസർവെ 70 / 6 - ൽപ്പെട്ട 

17 - 5 - 2004 - ലെ അ പേക്ഷ . 
10 സെന്റ് ഭൂമി മുഴുവനായും കുളമായി കിടക്കുന്നതാണെന്നും 

(2) പൊന്നാനി അഡീഷണൽ തഹശീൽദാരുടെ 
സ്ഥല പരി ശോ ധ ന യിൽ വ്യക്ത മായി. ടി കു ള ത്തിന്റെ 
പടിഞ്ഞാറു ഭാഗം റോഡും, തെക്കുംകിഴക്കും ഭാഗം തറയനാട് 

21- 4- 2008, 17 - 10 - 2012, 30 -11- 2012 തീയതിക 
അലി കൈവശ സ്ഥലവും, വടക്ക് അപേക്ഷകന്റെതന്നെ 

ളിലെ ജെ1- 6407/ 07 -ാം നമ്പർ റിപ്പോർട്ട്. 
കെ വശ സ്ഥല വു മാ ണെന്നും, കുളം നാലു ഭാ ഗ വും 

പൊന്നാനി താലൂക്ക്, എടപ്പാൾ വില്ലേജ്, റീ . സർവ്വ 
കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ളതുമാണെന്ന് സ്ഥല പരിശോധനയിൽ - 328 / 5 - ൽപ്പെട്ട 19 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ബോദ്ധ്യപ്പെട്ടു . കുളം നിലവിലുള്ള അവസ്ഥയിൽ തന്നെ 

ആക്ട് പ്രകാരം പട്ട യ ഭൂമിയായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
സംരക്ഷിച്ചു കൊള്ളുമെന്ന് കാണിച്ച് 100 രൂപയുടെ സ്റ്റാമ്പ് 

അനുമതിയ്ക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുക 
പേപ്പറിൽ അപേക്ഷകൻ സത്യവാങ്മൂലം തയ്യാറാക്കി വില്ലേജ് 

യു ണ്ടായി. ടി അപേക്ഷ യിൻമേൽ സൂചന ( 2 ) പ്രകാരം 
ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയിട്ടുണ്ട്. 

പൊന്നാനി തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 
എന്നാൽ അപേക്ഷാ സ്ഥലം പൊതുകുളമായി സംരക്ഷി 

-- അപേക്ഷാ ഭൂമി എടപ്പാൾ സബ് രജിസ്ട്രാർ ഓഫീസിലെ 
ക്കേണ്ടതുണ്ടെന്ന് കാണിച്ച് മുഹമ്മദ് നിസാർ മുതൽപേർ 2636 / 1982 -ാം നമ്പർ ജന്മം തീരാധാര പ്രകാരം ശ്രീമതിരുഗ്മിണി, 
പരാതി നൽകുകയും ടി കേസിൽ നടപടികൾ സ്വീകരിക്കുന്ന ചുങ്കത്ത്മുതൽ പേരിൽ നിന്നും അപേക്ഷകന് കൈവശം 
തിനെതിരെ ആക്ഷേപം ബോധിപ്പിക്കുകയും ചെയ്തതിനെ സിദ്ധിച്ചതാണ്. റവന്യൂ റിക്കാർഡുപ്രകാരം പ്രസ്തുത ഭൂമി 
തുടർന്ന് നിരവധി തവണ പരാതികാർക്ക് വിചാരണയ്ക്ക് അമ്പലപറമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും, 
നോട്ടീസ് നൽകിയെങ്കിലും ആരും ഹാജരാവുകയുണ്ടായില്ല . 

പരിശോധനയിൽ സ്ഥലത്ത് പഴയ അമ്പലത്തിന്റെ അവശിഷ്ട 

ങ്ങൾ കാണുകയുണ്ടായെന്നും എന്നാൽ ആരും തന്നെ ടി 
-- തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാക്കിയ 

അമ്പലത്തിൽ ആരാധന നടത്തുന്നതായോ, പൂജാകർമ്മങ്ങൾ 
രേഖകളും പരിശോധിച്ചതിലും സ്ഥല പരിശോധനയിലും അനുഷ്ഠിക്കുന്നതായോ അറിയാൻ കഴിഞ്ഞിട്ടില്ലായെന്നും, 
അപേക്ഷകൻ അപേക്ഷാഭൂമി രേഖാമൂലം കൈവശംവെച്ചു അപേക്ഷകൻ കുഴിക്കൂറു ചമയങ്ങ ളു ണ്ടാക്കി പ്രസ്തുത 
വരുന്നതായി ബോദ്ധ്യപ്പെട്ടു . 

ഭൂമിയിൽ വീടുവച്ച് താമസിച്ചുവരികയാണെന്നും തഹശീൽദാർ 

റിപ്പോർട്ടു ചെയ്തിട്ടുണ്ട്. കൂടാതെ ആധാരത്തിൽ കാണുന്ന 
ആയ തിന്റെ അടി സ്ഥാ ന ത്തിൽ തിരൂർ താലൂ ക്ക് , 

സർവ്വ നമ്പർ ശരിയല്ലെന്നും ശരിയായ സർവ്വേ നമ്പർ 
തൃപ്രങ്ങോട് വില്ലേജ്, റീ. സ . 70/6 - ൽപ്പെട്ട 10 സെന്റ് നി . കെ . 

328 /5 ആണെന്നും തഹശീൽദാരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി 
ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 

യിട്ടുണ്ട്. ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റുന്നതിന് അയൽ 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 

ഭൂവുടമകൾ സമ്മതപത്രം നൽകിയിട്ടുണ്ടെന്നും, അപേക്ഷ 
നോട്ടീസ് 5 - 2 - 2013 - ലെ 6 -ാം നമ്പർ കേരള ഗസറ്റിലും പരിഗണിക്കാ വു ന്ന താ ണെന്നും തഹശീൽദാർ റിപ്പോർട്ടാ 
( പേ ജ് 1051 ) താലൂക്ക് ഓഫീ സ് , വില്ലേജ് ഓഫീസ്, ക്കിയിട്ടുണ്ട്. 
ഗാമ പ ഞ്ചാ യത്ത് ഓഫീസ്, കൃ ഷി ഭവൻ നോട്ടീസ് 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി 
ബോർഡിലും വഹ സ്ഥലം എന്നിവിടങ്ങളിലും പരസ്യപ്പെടു 

സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന ആധാരങ്ങൾ, മറ്റു 
ത്തി യെ ങ്കിലും ആരുതന്നെ ആക്ഷേ പമോ അവകാശമോ 

രേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ അപേക്ഷകന് 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

നോട്ടീസ് നൽകുകയും 10 - 1 - 2013 - ന് അപേക്ഷകനുവേണ്ടി 
മേൽ സാഹചര്യത്തിൽ തിരൂർ താലൂക്ക്, തൃപ്രങ്ങോട് 

ഭാര്യ ശ്രീമതി ഹാജരായി രേഖകൾ ഹാജരാക്കുകയും ചെയ്തു . 
വില്ലേജ്, റീ . സ . 70 / 6 - ൽപ്പെട്ട 10 സെന്റ് സി . കെ . ഭൂമി 

കൂടാതെ ടി സ്ഥലം നേരിൽ പരിശോധിച്ചു . 

സ്ഥല പരി ശോ ധ ന യിൽ ആധാ ര ത്തിൽ കാണിച്ചിട്ടുള്ള 
അപേക്ഷകനായ ശ്രീ . കോഴിശ്ശേരി പട്ടത്ത് രാധാകൃഷ്ണൻ, 

സർവെ നമ്പർ ( 332/ 4,1) തെറ്റാണെന്നും, നാല് അതിരുകളും 
s/ o പാർവ്വതി അമ്മ, പൊയി ലി ശ്ശേ രി , ത്യപ ങ്ങോട് 

ശരിയായി പരിശോധിച്ചതിൽ ശരിയായ സർവ്വേ നമ്പർ 
എന്നയാളുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 

328 / 5 ആണെന്ന് വ്യക്തമാ കു ക യു ണ്ടായി. 1982 മുതൽ 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകിക്കൊണ്ട് ഇതിനാൽ 

അപേക്ഷ ക ൻ ടി ഭൂമി കൈവശം വെച്ചു വ രു ന്ന തായും 
ഉത്തരവാകുന്നു . 

ബോദ്ധ്യപ്പെട്ടു . 
തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 

- തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജ രാ ക്കിയ 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തു രേഖകളും പരിശോധിച്ചതിലും, സ്ഥലപരിശോധനയിലും അപേ 
ന്നതിനും അപേക്ഷകനിൽനിന്നും കുടിശ്ശിക അടക്കമുള്ള ക്ഷ ക്കാ സ് പ ദ മാ യ ഭൂമി അപേക്ഷ കൻ രേഖാമൂലം 
ഭൂ നികുതി ഈടാക്കു ന്ന തി നു മുള്ള തുടർ നട പടികൾ കൈവശംവെച്ചുവരുന്നതായി ബോദ്ധ്യപ്പെട്ടു . ആയതിന്റെ അടി 
സ്വീകരിക്കേണ്ടതുമാണ്. 

സ്ഥാനത്തിൽ പൊന്നാനി താലൂക്ക്, എടപ്പാൾ വില്ലേജ്, റീ . സ . 
328/ 5 - ൽപ്പെട്ട 19 സെന്റ് സി. കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് 

പകാരം രജി സ്റ്റർ ചെയ്തു നൽകുന്നതിനെതിരെ 
- ( 2 ) 

ആക്ഷേപങ്ങൾ ക്ഷണിച്ചു കൊണ്ടുള്ള നോട്ടീസ് 5 - 3 - 2013 - ലെ 
നമ്പർ ജെ - 5161/ 2004. 

2013 മേയ് 16 . 10 -ാം നമ്പർ കേരള ഗസറ്റിലും ( പേജ് 1779) താലൂക്കാഫീസ്, 

വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്ഓഫീസ്, കൃഷി ഭവൻ, 
വിഷയം : - എം . എൽ. ആർ. ആക്ട്- പൊന്നാനി 

വഹ സ്ഥലം എന്നിവിടങ്ങളിലും പരസ്യപ്പെടുത്തിയെങ്കിലും 
താലൂക്ക്, എടപ്പാൾ വില്ലേജ്, റീ സർവ്വ 

ആരും തന്നെ ആക്ഷേപമോ അവ കാ ശമോ തേർച്ചയോ 
328/ 5- ൽപ്പെട്ട 19 സെന്റ് പട്ടയ ഭൂമിയായി 

ഉന്നയിച്ചിട്ടില്ല . 


മേൽ സാഹചര്യത്തിൽ പൊന്നാനി താലൂക്ക്, എടപ്പാൾ 
വില്ലേജ്, റീ . സ . 328/ 5 - ൽപ്പെട്ട 19 സെന്റ് സി . കെ . ഭൂമി 
ശീ . ശങ്കുണ്ണി s / o കണ്ണ പ്പൻ, കോച്ചേരി പറ മ്പിൽ, 
പൊറുക്കര പി. ഒ., എടപ്പാൾ, മലപ്പുറം ജില്ല , എന്നയാളുടെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

പൊന്നാനി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന 
തിനും അപേക്ഷ ക നിൽനിന്നും കുടിശ്ശിക അട ക്ക മുള്ള 
ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മു ള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

- ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


